സ്റ്റേറ്റ് സെൻട്രൽ ലൈബറി, തിരുവനന്തപുരം 


വിജ്ഞാപനം 


നമ്പർ എ5- 1405/ 07 / എസ്. സി .എൽ. 


2007 ജൂൺ2. 


- തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി നേരിട്ട് നടത്തുന്ന ലൈബ്രറിആന്റ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് 
അപേക്ഷകൾക്ഷണിച്ചുകൊള്ളുന്നു . 


പ്രവേശന യോഗ്യത 


: എസ്.എസ്.എൽ. സി ./തത്തുല്യമായ പരീക്ഷ പാസായിരിക്കണം( ഗ്രേഡിംഗ്ആണെങ്കിൽ ഉന്നത 

വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടിയിരിക്കണം) 


കോഴ്സ് കാലാവധി 


ആറുമാസം, പഠനം നാലുമാസം ജി . ഒ.( ആർ. റ്റി ) നമ്പർ 1815 /05/ ഉ . വി. വ തീയതി 25 - 10- 2005 
അനുസരിച്ചുള്ള “ഏൺ വൈൽ യു ലേൺ പദ്ധതിപ്രകാരമുള്ള തൊഴിൽ പരിചയംരണ്ടുമാസം. 


സീറ്റുകളുടെലഭ്യത 


: ആകെ40 സീറ്റുകൾ. 


താഴെപ്പറയും പ്രകാരം സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നു 


ന 


+ ് 


- 


1. ജനറൽ മെരിറ്റ് 
2 . കേരള മിനിസ്റ്റീരിയൽ സബോർഡിനേറ്റ് സർവ്വീസ് 
-- ലൈബറി എംപ്ളോയീസ് 

ലക്ഷദ്വീപ് നിവാസികൾ 
5. കന്നടഭാഷ പഠിച്ച വിദ്യാർത്ഥികൾ 
6 . തമിഴ്ഭാഷ പഠിച്ച വിദ്യാർത്ഥികൾ 

- പട്ടികജാതി/ പട്ടികവർഗ്ഗ വിദ്യാർത്ഥികൾ 
8. ഈഴവ 
9. മുസ്ലീം 

ലാറ്റിൻ കാത്തലിക് 
11. എസ്. ഐ . യു . സി. ക്കും മതപരിവർത്തനം 

നടത്തിയിട്ടുള്ള ക്രിസ്ത്യൻ എസ്. സി ./എസ്. റ്റി . 
12. മറ്റ്പിന്നോക്ക ഹിന്ദുക്കൾ 
13 . അംഗവൈകല്യമുള്ളവർ 


ട 


ആകെ 


പ്രവേശനരീതി 


- യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ള മാർക്കിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്നും 
പ്രവേശനം നൽകും. ഉയർന്ന യോഗ്യതകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതല്ല. ജി. ഒ.( എം .എസ്.) 
നമ്പർ 221 /86 / ഉ . വി. വ തീയതി 29 - 8 - 1986 പ്രകാരം സർക്കാർ നിയോഗിച്ചിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് 
പ്രവേശനത്തിനുള്ളറാങ്ക് ലിസ്റ്റ് അംഗീകരിക്കുന്നത്. 


ഹോസ്റ്റൽ 


വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമല്ല . 


അപേക്ഷിക്കേണ്ടവിധം : 15 - 6 - 2007 മുതൽ 15 - 7 - 2007 വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണിമുതൽ 5 മണിവരെ 

തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിഓഫീസിൽ നിന്നുംഅപേക്ഷാഫാറവും പ്രോസ്പെക്ടസും 
നേരിട്ട് ലഭിക്കു ന്നതാണ്. തപാൽ വഴി അപേക്ഷാഫോറവും, പ്രോസ്പെക്ടസും വേണ്ടവർ സ്വന്തം 
മേൽവിലാസമെഴുതി ആവശ്യത്തിന് തപാൽ സ്റ്റാമ്പ് പതിച്ച കവർ സഹിതം സ്റ്റേറ്റ് ലൈബ്രേറിയൻ, സ്റ്റേറ്റ് 
സെൻട്രൽ ലൈബറി, തിരുവനന്തപുരം- 33 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഗവൺമെന്റ് 
വെബ് സൈറ്റിലും വകുപ്പിന്റെ വെബ് സൈറ്റിലും പാസ്പെക്ടസും നോട്ടിഫിക്കേഷനും 

അപേക്ഷാഫാറവും ലഭ്യമാണ്. 
പത്യേക ( ശദ്ധ യ് ക്ക് . - പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 31 - 7 - 2 0 07 5 . പി . എം . 

റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി അഭിമുഖത്തിനുള്ള അറിയിപ്പ് 
അയയ്ക്കുന്നതാണ്. 


നോട്ട്. - തപാൽമാർഗ്ഗത്തിലുള്ള കാലതാമസങ്ങൾക്ക് വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. കോഴ്സ് സംബന്ധമായ എല്ലാ 

അന്വേഷണങ്ങൾക്കും താഴെപ്പറയുന്നവരെബന്ധപ്പെടാവുന്നതാണ്. 


1. 


ശ്രീ . ബി. ദൈവദത്തൻ 
സ്റ്റേറ്റ് ലൈബ്രേറിയൻ, ( കോഴ്സ് ഡയറക്ടർ) 
ടെലഫോൺ: 0471- 2322895 (എക്സ്റ്റ ൻഷൻ- 40 ) 

0471 - 2330321 
മൊബൈൽ : 9447781895 


2 . 


ശ്രീ. മാത്യു കെ . ഉമ്മൻ, 
- അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് & 

സ്റ്റേറ്റ്പബ്ളിക് ഇൻഫർമേഷൻ ഓഫീസർ, 
സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, 
തിരുവനന്തപുരം. 
ടെലഫോൺ : 0471- 2322895 (എക്സ്റ്റ ൻഷൻ- 39 ) 

0471 - 2330321 
മൊബൈൽ. : 9446016005 


സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സ്റ്റേറ്റ് ലൈബ്രറിയൻ. 


